Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2006 - 2008 


STER 


ട 


രം 


സ 


AYMENT OP 


s 


ാർ 
OF KER 

- 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


26th August 2008 
| 2008 ആഗസ്റ്റ് 26 
4th Bhadra 1930 
1930 ഭാദം 4 


- No. 


No . 


വാല്യം 53 


നമ്പർ 


കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ 


- വിജ്ഞാപനം 


| 


L 


[1994- ലെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 

സെക്ഷ ൻ 231 (2 ) പ്രകാരം) 
നമ്പർ എം . ഒ.ആർ.5/2917 /2008 . 

- 2008 മേയ് 17. 
- കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന 
വിവിധ പര സ്യ ങ്ങ ളു ടെ പര സ്യ നികുതി നിര ക്കു കൾ 
താഴെപ്പറയും പ്രകാരം 1- 4 - 2009 മുതൽ പുതുക്കി നിശ്ചയി 
ക്കുന്നതിനുള്ള പ്രമേയം പാസ്സാക്കുന്നതിലേക്ക് ആർക്കെങ്കിലും 
ആക്ഷേപം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് “ സെക്രട്ടറി, 
കൊച്ചിൻ കോർപ്പറേഷൻ” എന്ന പേരിൽ 30 ദിവസത്തിനകം 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


നിലവിലുള്ള പുതിയ 
നിരക്ക് നിരക്ക് 


ക്രമ പരസ്യത്തിന്റെ 
നമ്പർ സ്വഭാവവും 

വിസ്തീർണ്ണവും 
- (1) 

( 2) 


(3 ) 


( 4 ) 


ദീപാലങ്കാരമില്ലാത്ത 

ഹോർഡിങ്ങുകളിലെ പരസ്യം, 
ചുവർ പരസ്യം 
(1) 1 ച . മീ . വിസ്തീർണ്ണംവരെ 1.20 300 ( വാർഷികം) 
( 2) 1 ച . മീറ്ററിനുമേൽ 
2 . 50 ച . മീ . വരെ 

1.80 600 
( 3) അധികമായി വരുന്ന ഓരോ 

2.50 ച . മീറ്ററിനും - 1.20 300 


(1) ( 2 ) 

( 3) ( 4) 
2 പോസ്റ്ററുകൾ ( സിനിമാ പോസ്റ്ററുകൾ ഒഴികെ) 

(1) 0.50 ച . മീറ്ററിൽ കവിയാത്തത് 1.20 10 (7 ദിവ സ 
ക്ക്) 

(2 ) 1 ച . മീറ്ററിൽ കവിയാത്തത് 2.40 20 


ത്തേ 


1 . 80 


10 


(3 ) അധികമായി വരുന്ന ഒരോ 

ച . മീറ്ററിനും 
3 സിനിമാ പോസ്റ്ററുകൾ 
- (1) 0. 50 ച . മീറ്ററിൽ കവിയാത്തത് 0- 60 10 (7 ദിവസ ത്തേ 


ക്ക്) 


( 2) 1 ച . മീറ്ററിൽ കവിയാത്തത് 1- 20 20 


, 


(3 ) അധികമായി വരുന്ന ഓരോ 
- ച . മീറ്ററിനും അതിൽ കുറവിനും 0 - 90 10 ,, 


4 വാഹനങ്ങളിൽ വയ്ക്കുന്നപരസ്യങ്ങൾ 


(1) വിദ്യുച്ഛക്തിയിലോ യാന്തിക 
ശക്തിയിലോ പ്രവർത്തിക്കുന്ന 
മോട്ടോർ കാർ, ലോറി ഒഴികെയുള്ള 
ഏതു വാഹനങ്ങളിലെ 
പരസ്യങ്ങൾക്കും 

- 6 100 ( 1 ദിവസത്തെ 


ക്ക്) 


(2 ) വിദ്യുച്ഛക്തിയിലോ യാന്ത്രിക 
ശക്തിയിലോ പ്രവർത്തിക്കുന്ന 
ലോറികൾതുടങ്ങിയ 
വാഹനങ്ങൾ 


15 


200 


5 പരസ്യങ്ങൾ വഹിക്കുന്ന 

ബോർഡുകൾ 


4 - 20 500 ( 1 ദിവസത്തേക്ക്) 


ദീപാലങ്കാരമാക്കിയ 
പരസ്യങ്ങളും ആകാശ 
പരസ്യങ്ങളും 


(1) 0. 50 ച . മീ . 

വിസ്തീർണ്ണമുള്ളത് 4.20 500 ( വാർഷികം) 
( 2) 0.50 ച . മീ . മുതൽ 

2.50 ച . മീ . വരെയും 
വിസ്തീർണ്ണമുള്ളത് 

6 1000 ,, 
( 3 ) അധികമായി വരുന്ന ഓരോ 

2 .50 ച . മീറ്ററിനും അതിൽ 

കുറവിനും 
7 സ്ക്രീനുകളിൽ ലാന്റേൺ 

സ്ലഡ്മുഖേനയുള്ള 
പരസ്യങ്ങൾ 


5 . 40 


500 


(1 ) 0 . 50 ച . മീ . 
- വിസ്തീർണ്ണമുള്ളത് 


3.10 1200 ( വാർഷികം) 


3 . 10 


1500 


( 2 ) 0.50 ച . മീ . മുതൽ 

2.50 ച . മീ . വരെയും 

വിസ്തീർണ്ണമുള്ളത് 
( 3) അധികമായി വരുന്ന ഓരോ 
- 2 ച . മീറ്ററിനും 


2 . 10 


1000 


( 2 ) 


( 3) 


( 4) 


( 1 ) 
- 8 സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്ന 

റോൾ ഫിലിമുകൾക്ക് 


(1) 30.5 മീറ്ററിനുമേൽ കവിയാത്ത 24 1 0 0 ( 1 മ ാ സ 
ത്തേക്ക്) 

വിസ്തീർണ്ണമുള്ളത് - 6 50 ( 7 ദിവ സ 
ത്തിൽ 


കുറയാത്ത 
കാലത്തേക്ക്) 


( 2) 37 ച . മീറ്ററിനുമുകളിൽ 

അധികമായി വരുന്ന ഓരോ 
10 ച . മീറ്ററിനോ ആയതിന്റെ 
ഭാഗത്തിനോ 


- 4 1 0 0 ( 1 മ ാ സ 


( എ ) 30.5 മീ. നീളത്തിൽ 
ത്തേക്ക്) 
കവിയാത്ത ഫിലിമുകൾക്ക് 
ത്തേക്ക്) 


- 1 5 0 ( 7 ദി വ സ 


( ബി ) 30.5 ച . മീ . നീളത്തിൽ 2 50 ( 1 മാസത്തേക്ക്) 

കൂടുതലായി വരുന്ന ഓരോ 
15 മീറ്റർ നീളമുള്ള 
ഫിലിമുകൾക്ക് 

. 80 2 5 ( 7 ദി വ സ് 
ത്തേക്ക്) 


9 ബാനറുകൾ 


30 5 0 


( 1 മ ാ 


സ് 


(1) 3 മീ . വരെയുള്ളത് 
ത്തേക്ക്) 


(2 ) 3 മീ . മുതൽ 15 മീ . 

വരെയുള്ളത് 


- 60 


100 


,, 


നഗരസഭാ കാര്യാലയം, 

( ഒപ്പ്) 
കൊച്ചി. 

സെക്രട്ടറി. 
പരസ്യ വിഭാഗത്തിൽ നിന്ന് നേരിട്ടോ 0471-2305193 എന്ന 
നമ്പരിലോ വകുപ്പിന്റെ www. keralalotteries .com എന്ന 
വെബ്സൈറ്റിൽ നിന്നോ അറിയാവുന്നതാണ്. 


